Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4949 


Kattakada Taluk 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ എ3-12649 / 2020 . 


2021 മേയ് 21 . 


16-2-2021 -ാം തീയതിയിലെ 7 -ാം നമ്പർ കേരള സർക്കാർ 
ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 1161 - ൽ കമനനമ്പർ ( 8 ) 
ആയി പ്രസിദ്ധീക രിച്ച മൽ നമ്പർ 

പ ര സ്യ ത്തിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന " കാട്ടാക്കട താലൂക്കിൽ അതിയന്നൂർ 
വില്ലേജിൽ ' എന്നത് " നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ 
വില്ലേജിൽ ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ എ3-2253 / 2021 , 


2021 ജൂൺ 1 . 


ബന്ധം 


16-3-2021 -ാം തീയതിയിലെ 11 -ാം നമ്പർ കേരള സർക്കാർ 
ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 1950 - ൽ കമനനമ്പർ ( 5 ) 
പസിദ്ധീക രിച്ച മേൽ നമ്പർ 

പര സ്യ ത്തിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന മരണത്തീയതി " 25-5-2020 ' എന്നുള്ളത് 
" 20-5-2020 ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


ആ യി 


1 


63 


2 


40 


3 


36 


താലൂക്കാഫീസ് , 
കാട്ടാക്കട . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


KOLLAM DISTRICT 


ലേല പരസ്യം 


പരസ്യം 

( 1 ) 
നമ്പർ എ3-1076012021 . 

2021 ജൂൺ 21 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേജിൽ 
ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പി . ഒ . , പാമാംകോട് , വിജയ് ഭവനിൽ 
ജി . വിജ യ ൻ മരിച്ചു പോയതിനാൽ പരേ തന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾ 
ക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്ക ണമെന്ന് 
കാണിച്ച് കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ 
കൊല്ലോട് പി . ഒ . , അന്തിയൂർക്കോണം ഏദൻ ഗാർഡൻ എന്ന 
വിലാസത്തിൽ താമസക്കാരൻ ആയ റാൺ വിജയ് , വി . പി . 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കുളത്തുമ്മൽ , പള്ളിച്ചൽ , 
വിളവൂർക്കൽ വില്ലേജാഫീർമാർ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം 
ടിയാൻ 14-5-2 021 - ൽ മരിച്ചുപോയതായും പരേ തന്റെ 
നിയ മാ നു സ്യത അവകാശികളായി ചുവടെ ചേർക്കു ന്ന 
വരാണുള്ളതെന്നും കാണുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

വി . പുഷ്പജകുമാരി ഭാര്യ 
റാൺ വിജയ് , വി . പി . മകൻ 

രാഖി വിജയ് , വി . പി . മകൾ 
പരേ തന്റെ പേരിൽ അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതി 
നുള്ള അവകാശികൾ മേൽപ്പറ ഞ്ഞവർ മാത്ര മാ ണെന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവർ ആ വിവരം പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽ 
വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ3-5133 / 2020 . 

2021 ജൂലെ 6 . 
തിരുവനന്തപുരം താലൂക്കിൽ തിരുമല വില്ലേജിൽ തിരുമല 
പി . ഒ . , റ്റി . സി . 19/95 റ്റി . ബി . ആർ . എ . - 129 , പള്ളിവിള 
വീട്ടിൽ ആൽ ബിൻ സ് , 

ഹാരിസ് 

എന്നി വർ 
മരിച്ചു പോയതിനാൽ പരേതരുടെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് കാട്ടാക്കട 
താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ വിളപ്പിൽശാല പി . ഒ . , 

തെക്കാട്ടുവിള വീട് എന്ന വിലാസത്തിലെ താമസക്കാരൻ 
ആയ ജോസ്മിൻ , എച്ച് . ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
വിളപ്പിൽ , തിരു മല വില്ലേജാഫീർമാർ മുഖേന അവകാശ 
വിചാരണ നട ത്തുകയും റിപ്പോർട്ടു സമർപ്പിച്ചിട്ടുള്ളതും 
അ തിൻ 

പകാരം ടിയാൾ ക്കാർ യഥാ കമം 5 - 1- 2013 , 
6-11-2011 എന്നീ തീയതികളിൽ മരിച്ചു പോയതായും പരേതരുടെ 
നിയമാനുസ്യത അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണു 
ള്ളതെന്നും കാണുന്നു . 
ക്രമ പേര് 

പരേതരുമായുള്ള 

വയസ് 
നമ്പർ 
ജോസ്മിൻ , എച്ച് . 

മകൻ 
ബോബി ഹാരിസ് 
പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതരുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്ന തിന് ആർക്കെങ്കിലും ആക്ഷേ പമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പി 
ക്കേണ്ട താണ് . സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


വ് . 


നമ്പർ എൽ5-234512 / 20 . 

2021 ജൂൺ 10 . 
കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ വിളക്കുടി 
വില്ലേജിൽ സർവ്വേ നമ്പർ 253 / 4 ബി - 1 - ൽപ്പെട്ട പട്ടയ ഭൂമിയിൽ 
റിസർവ് ചെയ്തിട്ടുള്ള 109 സെ . മീ . ചുറ്റുവണ്ണമുള്ള ഒരു മൂട് 
തേക്ക് മരം വിളക്കുടി വല്ലേജ് ഓഫീസിൽ വച്ച് 26-7-2021 -ാം 
തീയതി പകൽ 11 മണിക്ക് കൊല്ലം ജില്ലാ കളക്ടറോ ജില്ലാ 
കളക്ടർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം ചെയ്യുന്ന താ ണ് . ടി . ലേലത്തിൽ പങ്കെ ടു ക്കു വാ ൻ 
ആഗ്രഹിക്കുന്നവർ നിശ്ചിത സ്ഥലത്തും സമയത്തും എത്തി 
ച്ചേർന്ന് ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ് . ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആൾ ലേല തുക , ലേല തുക യുടെ 
നിയമാനുസൃത ജി . എസ് . ടി . , 5 % വന വികസന നികുതി , 
മറ്റ് നിയമാനുസ്യത നികുതികൾ സഹിതം അപ്പോൾ തന്നെ 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതും 
ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിക്കുന്ന മുറക്ക് സ്വന്തം 
ചെലവിൽ തടി സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതുമാണ് . 
ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും ജില്ലാ 
കളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും . സാധാരണ 
സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേല 
ത്തിനും ബാധകമായിരിക്കും . ഏതെങ്കിലും കാരണവശാൽ മേൽ 
നിശ്ചയിച്ച തീയതിയിൽ ലേലം വിജയകരമായി നടത്തുവാൻ 
സാധിച്ചില്ലെങ്കിൽ ലേലത്തിന് അനുയോജ്യമായ മറ്റൊരു ദിവസം 
നിശ്ചയിക്കുന്നതും ടി തീയതിയിൽ പുനർലേലം നടത്തുന്നതും 
ആണ് . ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആഫീസ് 
സമയങ്ങളിൽ പത്തനാപുരം താലൂക്ക് ഓഫീസിൽ നിന്നും 
വിളക്കുടി വില്ലേജ് ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ് . 


ബന്ധം 


1 


51 


2 


47 


> 


താലൂക്കാഫീസ് , 
കാട്ടാക്കട . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കളക്ടറേറ്റ് , 
കൊല്ലം , 


( ഒപ്പ് ) 
ജില്ലാ കളക്ടർ . 


67 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 10:31:45 
+ 05'30 ' 


